Reg . No. 5. 107 . 


Government of Kerala 


1974 


144684. 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ol. XIX) 


Trivandrum , 


Friday , 


12th July 1974 
* 21st Ashadha 1896 


( No. 54: 


GOVERNMENT OF KERALA 
Public Works (Transport- B ) Department 

NOTIFICATION 


! - യാലും ; 


ം. 27347 /TB2/74/Pw. 

Dated, Trivandrum , 8th July 1974. 
Whereas in exercise of the powers conferred by 
lause ( 1) of Article 258 of the Constitution , the Pre 
dent has in notification No. 2/4/63IJudl . II dated 
1-5-1963 entrusted the Government of Kerala with 
heir consent the functions of the Central Government 
nder the Kerala I.and Acquisition Act, 1961 (Act 
I of 1962 ); in relation to the acquisition of land for 
e purpose of the Union , in the Kerala State ; 

And whereas it appears to the Government of 
erala that the land specified in the schedule below 

needed or is likely to be needed for a public 
prpose, to wit for the construction of a building for 
urukkumpuzha sub post office ;notice to that effect is 
reby given to all whom itmay concern, in accordance 
th the provisions of section 3 (1) of the said Act. 

ഭരണഘടന 258-ം വകുപ്പ് 1-ാം ഖണ്ഡത്താൽ 
ർപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, 
ണിയറആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാനത്ത 

വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 
|-ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 

കുറ്) (പ്രകാരം കേന്( ഗവൺമെൻറിൻറെ പവ 


ത്തികൾ 31-5-1963 -ാം തീയതിയിലെ 21463 Judl. II . 
നമ്പർ പരസ്യപ്രകാരം കേരളാ ഗവൺമെന്റിനെ ആ ഗവൺ 
മെൻറിൻ 

സമ്മതത്തോടുകൂടി രേമേൻപ്പിച്ചിരിക്ക 
താഴെ കാ ണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുള 
e മി ഒരു പൊതുക്കാര്യത്തിന് അതായത് കുരുക്കുംപു 
യിൽ : ഒരു സബ ° പോസ്ററാഫീസ് കെട്ടിടം നിർമ്മി 
ക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയു 

ണ്ടെന്നോ കേരളാ ഗവൺമെൻറിന് തോന്നുന്നതിനാലും 
അതിനുള്ള നോട്ടീസ് അതു സംബന്ധിക്കുന്ന എല്ലാ 
വർക്കും ടി ആക്റിലെ 31) എന്നവകുപ്പിലെ വ്യവസ്ഥ 
കളനുസരിച്ച് ഇതിനാൽ നൽകിയ .രിക്കുന്നു . 

SCHEDULE 

District Trivandrum. 
Taluk - Trivandrum : 

Village - Vailoor. 
( The extent givea is approximate ) 
S1, No. Sy. No. Description Exten / 

H. Ar: ( Sq. 
2014 Part 

) ( 5 
2066 Part 

Dry land 00 


- 


Dry land 


6 


02 


Total 


00 


08 


|I 


by 


Joint Secret 


2 


SCHEDULE 
District - Ernakulam . 

Taluk - Kanayannur. 
\ ill.lge - Thrikkakara North. 

( The extent given is approximate) 
S , Survey Description 

Extent in 
10. No. 

Hectare 
1065 5 D.y 

1.1133 
1) 1065 6 Wet 

0 0607 
1065/7 Wet 

| 0.1912 


ന്ധിച്ചിടത്തോള , 1961 - ലെ കേരള സ്ഥലമെടുപ്പ 

ക് മറ (19( 2 - ലെ 21 -ാം ആക്ററ്) പ്രകാരം 
കേന്ദ്ര ഗവണvാമൻറിൻറ പറത്തികൾ തന്റെ 
31.5.1963 -ാം തീയതിയിലെ 21463/Judl. II , നസർ 
പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ ഗവൺ 
മെൻറിൻറ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്ക 
യാലു • ; 

(പ്രസ്തുത ആക്ററ് 19-ാം വകുപ്പ് ( 4) പം ഉപ്പ 
വകുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് പ്രസ്തുത സംഗതി . 
യുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, ആക്റ 
5 -ാം വകുപ്പിലെ വ്യവസ്ഥക ൾ താഴെ പട്ടികയിൽ വിവ 
രിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് 

നിർദ്ദേശിക്ക 


Total 


0.3642 


സാല ; 


By order of the Governor, 

T. S. RAMAKRISHNAN , 
Joint Secretary to Government. 


(പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വില 
യ്ക്കെടുക്കേ ണ്ടതാണെന്ന് ഗവൺമെൻറിന് ബോദ്ധ്യപ്പെ 
ട്ടിരിക്കുന്നതിനാലും, 

കേരള ഗവൺമെന്റ്,താഴെ കാണുന്നപട്ടികയിൽ വിവ 
രിച്ചിട്ടുളളതും, 0.01952 ഹെക്റർ വിസ്തീർണ്ണമുളളതു 
മായ ഭൂമി അത്അത്രതന്നെയോഅതിൽ അൽപ്പം കുറവാ 
കൂടുതലോ ആയിരുന്നാ 

വേണ്ടതില്ല . ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് റെയിൽവെ ഡബിൾ ലൈനിന 
ആവശ്യമാണെന്ന് അ കററ് 6-ാം വകുപ്പും പ്രകാരം 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
യ തിനു ¢ ഉ ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7.1 . 
വകുപ്പു (പകാരം എറണാകുളം ഓയിൽ റിഫൈനറി 
ലാറ്. ഡ അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ എന്ന 
അ ളോട് നിർദ* ശിക്കുകയുംചെയ്യുന്നു . ആക്റന് 9 -ാം 
വകുപ്പ്1 -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചുദിവസം 
കഴിഞ്ഞാൽ കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
രാണെന്നും കൂടി ആക്ററ് 19 -ാം വകുപ്പ് 1 -ാം 
ഉപവകുപ്പു പ്രകാരം ഗവൺമെൻ ° നിർദേശിക്കുകയും 
ചെയ്യുന്നു . 

സ Prലത്തിന്റെ പ്ളാൻ എറണാകുളം ഓയിൽ 
റിഫൈനറി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി ക ളക്ടർ 
എന്നആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഡീസ 
സ്യത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം. 


DECLARATION 
No. 27519/TB2174] P \\ , 

Dated , Trivandrum , 8th July 1974 . 
Whereas in exercise of the powers conferred ty 
clause (1) of Article 258 of the Constitution. the 
Presidenthas in his notification No. 2 /4 /63/Judl. 11 
dated 31-5-1963 editi usted the Grovernment of Kerala. 
with their consent the functions of the Central Governi 
ment under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962 ) i relation to the acquisition of lands 
for the purpose of the Union in this state. 

And whereas under sub-section (4) of section 19 
of the said Act the Government of Kerala have directed 
that in view of the urgency of the case , the provisions 
of section 5 of the Act shall not apply to the lands 
specified in the schedule below : 

And whereas the Government are satisfied that the 
said lands have to be acquired for a public purpose ; 

The Government of Kerala hereby declare under 
section 6 of the Act that the lands specified in the 
schedule below and measuring 0.0052 hectare be 
the simne a little more or less, is needed for a public 
purpose, to wit for Railway Doubling line and under 
section 7 of the Actdirect the Deputy Collector L. A., 
Oil Refinery, Ernakulam to take order for the 
acquisition of the laid . Further, under sub -section 
( 1 ) of section 19 of the Act the Government direct 
that the Collector may take possession of the land 
on the expiry of fifteen days from the date of publi 
cation of the notice mentioned in sub -section (1) of 
section 9 of the Act . 

A plan of the land is kept in the Office of the 
Deputy Collector L.A., Oil Reliancaiy, 12thiakulam and 
may be inspected at any time during Office hours . 
ര ണഘടന 

258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡ 
ാൽ നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി യു ണിയൻ ആവശ്യത്തിനായി 
ഈ 
സംസ്ഥാനത്തെ മി വിലയ്ക്കെടുക്കുന്നതു സംബ 


SCHEDLIE 
District - Ernakulam . 

Taluk- Alwaye. 
Village - Alwaye 

( Ilie extent given is approximatt ) 
St. No. - Startey No. Description 

Extent in 

Irctare 
217 /2-B2 Dry 

0 " 00 35 
2 21713-3 Dry 

0 00 ,17 


Total 


0 2 00.52 


By order of the Governor, 

T.S. RAMAKRISHNAN , 
Joint Secretary to Government. 


PRINTED AND PUBLISHIED BY THE S. G. P. AT THE GOVERNMENT PRESS , TIIVANDRUM , 1974. 


Reg. No. K. 107. 


C 
Guvernnient of Kerala 

1974 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XIX ] 


Trivandrum , 


Friday, 


12th July 1974 
21st Ashadha 1896 


[ No. 542 


COVERNMENT OF KERALA 
Public Worlks ( Transport B ) Department 

CANCELLATION NOTICE 
No. 271 3/ TB2/74{Pw. 

Dated, Trivandrum , 8th July 1974 . 
The Governmentof Kerala cancel the proceedings 
under the Kerala Land Acquisition Act 1961 ( Act 21 
of 1962) for the acquisition of lands specified below , 
undertaken in pursuance of the notification at 
pages 1-2 ofthe Kerala Gazette ExtraordinaryNo. 721 
dated 7-8-1973 as the lands in question have since 
been found to be not required for the purpose for 
" willichi (lley are intended. 
കേരള ഗവൺമെൻറ 

താഴെ പട്ടികയിൽ വിവരി 
ക്കുന്നതും 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°s 
(1962- ലെ 21 -ാം ആക°s ) അനുസരിച്ച് 7-8-1973- ലെ 
721, Oം നസർ അസാധാരണ ഗസററിൽ 1-2 പേജുകളിൽ 
പ . സ്യപ്പെടുത്തിയതിൻ പ്രകാരം സ്ഥലമെടുപ്പ് നടപടി 
കൾ ഇരിക്കുന്നതുമായ വസ്തുക്കൾ അവ എന്തിനു 
വേണ്ടി ഉദ്ദേശിച്ചുവോആയതിന് ആവശ്യമില്ലെന്ന് 
കണ്ടതിനാൽ പ്രസ്തുത വസ്തുക്കളെ സംബന്ധിച്ച 

സ്ഥലമെടുപ്പ് നടപടികൾ ഇതിനാൽ റദ്ദാക്കിയിരി 
ക്കുന്നു . 

SCHEDULE 
District - Trichur . 

Taluk - Talappilly. 
Village - Enkakkad . 

Block No. XIII. 
. St. No. Sy. No. Description Extent in 

Hectare 
2401 whole Dry 

0. 01 21 
240/2 wllole 

0 , 0192 

0.0309 
2432 p.At t 
5 

0 , 0607 
24. 15 part 

0.1012 
1 243 6 part 

0.0121 
8 244,8 part 

0.0162 
Total 

0 , +026 


NOTIFICATION 
No. 27513/ T B2|74|PW. 

Dated, Trivandrum , 8th July 1974. 
Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution, the 
President has in Notification No. 2 /4 /63/ Judl. II 
dated 31-5-1963 entrusted the Government of Kerala 
with their consentthe functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962); in relation to the acquisition of the 
land for the purpose of the Union in the Kerala 
State ; 

And whereas it appears to the Government of 
Kerala that the land specified in the schedule below 
is needed or is likely to be needed for a public 
purpose, to wit, for doubling of Railway Track 
between Alwaye and Ernakulam notice to that effect 
is hereby given to all whom it may concern , in 
accordance with the provisions of section 3 (1) of the 
said Act . 

Under sub -section (4 ) of Section 19 ofthe said Act, 
the Government direct that in view of the urgency of 
the case , the provisionsof section 5 of the said Act shall 
not apply to this case. 

രേ ണഘടന 258 -ാം വകുപ്പ് 1 -ാം ഖണ്ഡ 
ത്താൽ നൽകപ്പെട്ട 

അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്(ടപതി യു ണിയന്റെ ആവശ്യങ്ങൾക്കായി കേരള 
സംസ്ഥാനത്തിന്റെ ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബ 
ന്ധിച്ചിടത്തോളം 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
talആക്ററ് (1962 - ലെ 21 -ാം ആക്കുന് ( പകാര 

കുന്( 8 ഗവൺമെൻറിന്റെ പ്രവൃത്തികൾ 31.5.1963 -ാം 
തീയതിയിലെ 2 | 4 |63) Juldl. II നമ്പർ 

പരസ്യ 
പ്രകാരം കേരള സൺമെൻറിനെ ആ ഗവൺമെൻറിൻറ 
സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

താ ഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമി, ഒരു പൊതു ആവശ്യത്തിന് അതായത 
എറണാകുളം ആലുവ റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്ന 
തിന ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയു 

ണ്ടെന്നോ കേരള ഗവൺമെന്റിനു തോന്നുന്നതിനാലും 
അതിനുളള നോട്ടീസ് അതു സംബന്ധിക്കുന്ന എല്ലാ 
പേർക്കു • ടി ആക്ററ് 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥ 
കളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു. 

ടി ആക്റ് 19 ( 4) എന്നവകുപ്പു പ്രകാരം ഗവൺ 
മെൻറ് സംഗതിയുടെ അടിയന്തിരാവസ്ഥ പരിഗണിച്ച് 
ടി ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥ ഈ കാര്യ 
തിന് ബാധകമല്ലെന്ന് നിർദേശിച്ചിരിക്കുന്നു . 


3 


242 2 part 


|13 


0.112 


35 


243j t part 


) 


1 


By order of the Governor, 

T. S. RAMAKRISHNAN , 
Joint Secretary to Government. 


33 2250/ MC 


